Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


- 


1 : 41 


ce 


GOVERNM 


കൾ 


രള സർക 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 നവംബർ 28 
28th November 2017 
| 1193 വൃശ്ചികം 13 
13th Vrischikam 1193 
1939 അഗ്രഹായനം 7 
7th Agrahayana 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Ground Water Department 
ഭൂജലവകുപ്പ് ഡയറക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ശ്രീ . കെ . എസ്. മധു ) 
വി ഷ യ ം : - ഭൂജലവകുപ്പ് ജീവനക്കാര്യം ജൂനിയർ കെമിസ്റ്റ് സീനിയോറിറ്റി ലിസ്റ്റ് - അന്തിമമാക്കി ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നു . 
പരാമർശം: - (1) 27 - 6- 2017 -ാം തീയതിയിലെ ഇതേ നമ്പർ കത്ത്. 

(2) 27 -9 -2017 -ാം തീയതിയിലെ ഇതേ നമ്പർ കത്ത്. 


ഉത്തരവ് നമ്പർ ഇ (2) / 1507/ 2017 / ഡി . ജി . ഡബ്ല . തീയതി 27 - 9 - 2017 
- ഭൂജല വകുപ്പിലെ ജൂനിയർ കെമിസ്റ്റ് തസ്തികയുടെ പാവിഷണൽ സീനിയോറിറ്റി ലിസ്റ്റ് പരാമർശം ( 1) പ്രകാരം 
എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുന്നതിനായി സർക്കുലേറ്റ് ചെയ്തിരുന്നു . പ്രസ്തുത ലിസ്റ്റിനെതിരെ 
തിരുവനന്തപുരം അനലറ്റിക്കൽ ലാബിലെ ജൂനിയർ കെമിസ്റ്റായ ശ്രീമതി ഹേമ സി . നായർ ഇക്കാര്യത്തിൽ സമർപ്പിച്ച 
3 - 7- 2017 - ലെ ഒബ്ജക്ഷൻ പരാമർശം ( 2) പ്രകാരം നിരസിച്ചിട്ടുണ്ട്. എറണാകുളം അനലറ്റിക്കൽ ലാബിലെ ജൂനിയർ കെമിസ്റ്റായ 
ശ്രീമതി ശ്രീകലാ, എം . എസ്. ടിയാളുടെ പ്രവൃത്തി പരിചയ വിവരങ്ങൾ കൂടി യോഗ്യതയോടൊപ്പം ഉൾപ്പെടുത്തണമെന്നും, ടിയാളുടെ 
നിയമന തീയതിഅഡൈ്വസ് മെമ്മോയിലെ തീയതി എന്നിവ കൂടി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു . 

- മേൽ സാഹചര്യത്തിൽ 1-5-2017 - ലെ ജൂനിയർ കെമിസ്റ്റ് തസ്തികയുടെ സീനിയോറിറ്റി ലിസ്റ്റ് പരിഷ്കരിച്ച് അന്തിമമാക്കി 
ഇതോടൊപ്പം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


കേരള സംസ്ഥാന ഭൂജല വകുപ്പ് 
ഡയറക്ടറുടെ കാര്യാലയം, ജലവിജ്ഞാനഭവൻ, 
അമ്പലമുക്ക്, കവടിയാർ പി . ഒ., 
തിരുവനന്തപുരം. 


( ഒപ്പ്) 


ഡയറക്ടർ. 


Gaz . No. 47 /2017 /DTP (Ground Water). 


291 


66 


KERALA GAZETTE 


[PART III 


Final Seniority List of Junior Chemist in the Ground Water Department as on 1 - 5 - 2017 


Name 


SI. 
No . 


Qualification 


Date of 
Birth 


Remarks 


Date of Date of 
Appointment as Declaration 
Junior Chemist of Probation 


1 Smt. Savitha Balan 


26 -5- 1971 M .Sc. Chemistry 


15 - 5 - 2004 


24- 5 - 2006 


By promotion 


2 Smt. Sreekala , M . S. 16 - 3 - 1975 


(1 ) Diploma of Associateship 

of the Institution of 
Chemist 
( Equivalent to 

M .Sc . Chemistry ) 28 - 8 - 2006 
(2 ) 3 Years experience 


5 - 10 - 2008 


Direct Recruit 
ment 


3 Smt. Shahina Beevi 29-5-1969 B .Sc. Chemistry 


1 - 11- 2013 


1 -11 - 2014 


By Promotion 


4 Smt. Hema C . Nair 14 - 11 - 1976 


M . Sc . Chemistry 


1 - 11 - 2013 


14 - 11- 2014 


By Promotion 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസുകൾ റദു ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


നമ്പർ ജി . എം . 1816 / 2016. 


2017 നവംബർ 4. 


ദർഘാസ് നമ്പരും 
ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


-- ഭൂജല വകുപ്പ്, ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിൽ 
നിന്നും താഴെ പറയുന്ന പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുവേണ്ടി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ജില്ലാ 
ഓഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകിഎത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 4-12-2017 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 

ഫോറ ങ്ങ ൾ വിൽക്കു ന്ന താ ണ് . പൂരിപ്പിച്ച ഫോറ ങ്ങ ൾ 
4- 12- 2017- ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദി വസം വൈകുന്നേരം 3 .30 മണിക്ക് ഹാജ രാ കുന്ന 
കരാറുകാരുടെയോ അവരുടെഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

- കേരള സർക്കാരിന്റെ - 200 വിലയുള്ളമുദ്രപത്രത്തിൽ 
ഒരു പാഥ മിക ഉടമ്പടി ദർഘാ സി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി ദർ ഘാ സിൽ പറയുന്ന അടങ്കൽ 
തുകയുടെരണ്ടര ശതമാനം ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 


റ്റി .21/ 2017 - 18 - മലപ്പുറം ജില്ലയിലെ 
കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ (1) 
ലക്ഷം വീട് കോളനി (2 ) പുന്നപ്പറമ്പിൽ 
(3) ഹോമിയോ ഡിസ്പെൻസറി അംഗൻവാടി 
പരിസരം ( 4) വില്ലൂർ മുണ്ടിയൻ തറ 
( 5) ബേബിവിറ്റ് റോഡ് ( 6) പാപ്പായി 
അംഗൻവാടി സമീപം എന്നീ സ്ഥലങ്ങളിൽ 
നിലവിലുള്ള 110 എം . എം . കുഴൽ 
കിണറുകളിൽ ഭൂജല വകുപ്പ് വിതരണം 
ചെയ്യുന്ന ഇന്ത്യമാർക്ക് II ഹാൻഡ് പമ്പ് 
സ്ഥാപിച്ച് പ്ലാറ്റ്ഫോറം നിർമ്മിക്കുന്ന 
പ്രവൃത്തി- - - 52,338 


1, 400 


ദർഘാസ് ഫോറ ത്തിന്റെ വില - 500 + നികുതി 
( ജി. എസ്. റ്റി.) 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി - 20 ദിവസം. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, - ( ഒപ്പ്) 
ഭൂജല വകുപ്പ്, 

ജില്ലാ ഓഫീസർ. 
മലപ്പുറം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


292 


